Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 12 - 14 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2012 


( 


7 


GOVERNN 


കേര 


രള സർ 


ക് 


ർക്കാർ 


MENT OF K 


4 ) 


KERALA 


27 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th March 2012 
| 2012 മാർച്ച് 6 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


16th Phalguna 1933 
1933 ഫാൽഗുനം 16 


PART III 


Health Services Department 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 


1,000. 


നമ്പർ ജി / 206/ 2012 . 


2012 ഫെബ്രുവരി 14. 


കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 
ആശുപത്രി വികസന സമിതി യോഗത്തിൽ എടുത്ത തീരുമാന 
പകാരം ആശു പ്രതിയിലെ പാചക ശാ ല യിലെ ഗ്യാസ് 
കണക്ഷനുകളും ഉപകരണങ്ങളും താഴെ പറയുന്ന രീതിയിൽ 
മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടി ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 400 + 12.5 % വാറ്റ്. 

പകർപ്പ് - 200 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
12 - 3 - 2012 മുതൽ 14 - 3 - 2012 , 3 മണി വരെ. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 3 - 2012 , 2 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16- 3 -2012 , 
4 മണി. 


- 1. 5 സിലിണ്ടറുകൾ കണക്റ്റ് ചെയ്യാവുന്ന 2 മീറ്റർ 

നീളവും 1 ഇഞ്ച് വ്യാസ വു മുള്ള 304 ( ഗ ഡ് 

സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്. 
2. സിലിണ്ടർ റഗുലേറ്ററിൽനിന്നും സഞ്ചു പൈപ്പിലേ 

ക്കുള്ള ഫ്ളക്സിബിൾ ലൈൻ 20 യൂണിറ്റ്. 
3. സിലിണ്ടർ റൂമിൽ നിന്നും ബർണർ വാൽവ് വരെയുള്ള 

കോപ്പർ പൈപ്പ് ഏകദേശം 25 മീറ്റർ. 
- 2 മെയിൻ വാൽ വു കളും 12 ബർണ്ണ റു കളും 
അനുബന്ധ ഉപകരണങ്ങളും. 


നിരതദ്രവ്യം എടുക്കേണ്ട വിലാസം - 

സൂപ്രണ്ട്, 
ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം, 
കോഴിക്കോട്- 16 


ദർഘാസിനൊപ്പം കേരള സർക്കാർ മുദ്രപത്രത്തിൽ ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. മാതൃകാ ഫോറം ദർഘാസ് ഫോറത്തിന്റെ 
അവസാന താളിൽ കാണാവുന്നതാണ്. ദർഘാസിനൊപ്പം 
ഉടമ്പടി കരാറോ, നിരതദ്രവ്യമോ ഉൾപ്പെടുത്താത്ത പക്ഷം 
ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


10th MARCH 2011 ] 


HEALTH SERVICES DEPARTMENT 


കുട്ട്യവും താ 


-- ദർഘാസുകളും പരസ്യലേലവും യാതൊരു കാരണവും 
കാണിക്കാതെ തള്ളിക്കളയാനോ, മര വിപ്പിക്കാനോ ഉള്ള 
പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 / 3381/ 2012 . 


2012 ഫെബ്രുവരി 15. 


കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 2012 - 13 
സാമ്പത്തിക വർഷത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ജോലികൾ 
ചെയ്യുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ വെള്ള കടലാസിൽ സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസിനോടൊപ്പം 750 നിരതദ്രവ്യമായി കണ്ണൂർ 
ജില്ലാ മെഡിക്കൽ ഓഫീ സ റുടെ പേരിൽ കെട്ടിവെച്ച 
ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം സ്റ്റോർ പർച്ചേസ് നിയമത്തിൽ 
അനുശാസിച്ചിട്ടുള്ളവിധം 100 (നൂറ് രൂപ ) മുദ്രപത്രത്തിൽ 
തയ്യാറാക്കി ഒപ്പിട്ട പ്രാഥമിക കരാറും ദർഘാസിന്റെ കൂടെ 
ഉള്ളടക്കം ചെയ്യേ ണ്ട തും കവർ മുദവെച്ച് പുറത്ത് 
“ സാധനങ്ങൾ കയറ്റുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും 
ഇറക്കി കെട്ടിവെക്കുന്നതിനുമുള്ള ദർഘാസ് 2012 - 2013 ” എന്ന് 
എഴുതിയിരിക്കേണ്ടതുമാണ്. 

- ദർഘാസുകൾ 2012 മാർച്ച് 15 -ാം തീയതി വ്യാഴാഴ്ച 
1 മണിക്ക് മുമ്പായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ 
കിട്ടിയിരിക്കേണ്ടതാണ്. ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ 16 - 3 - 2012 - ന് വെള്ളിയാഴ്ച 3 മണിക്ക് ദർഘാസുകൾ 
തുറക്കുന്നതും സ്വീകാര്യമല്ലാത്ത ദർഘാസുകാരുടെ നിരതദ്രവ്യം 
ദർഘാസ് തീരുമാനമായ ഉടൻ മടക്കി നൽകുന്നതുമായിരിക്കും. 
യാതൊരു കാ ര ണവും കാണിക്കാതെ ദർ ഘാ സു കൾ 
നിരാകരിക്കാനോ സ്വീകരിക്കാനോ ഉള്ള അധികാരം ജില്ലാ 
മെഡിക്കൽ ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

- ജില്ലാ മെഡിക്കൽ ഓഫീസിലെ പ്രവർത്തികൾക്കായി 
അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകൾ ദർഘാസ് സ്വീകരിച്ച 
വിവരം ലഭിച്ച് 5 ദിവസത്തിനകം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി 

2,000 (രണ്ടായിരം രൂപ ) കെട്ടിവെച്ച് ആയതിന്റെ രശീതുകളും 
അ തോ ടൊപ്പം നിശ്ചിത വി ല യ്ക്കുള്ളമുദ്ര പ ത ത്തിൽ 
നിയമപ്രകാരമുള്ള സമ്മതപത്രവും ഹാജരാക്കേണ്ടതാണ്. 

കരാറിന്റെ കാലാവധി 1 - 4 - 2012 മുതൽ 31 - 3 - 2013 
വരെയായിരിക്കും. ആവശ്യമായി വന്നാൽ അടുത്ത ദർഘാസ് 
തീരുമാനമാകുന്നതുവരെ തുടരേണ്ടതായി വന്നേക്കാം. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


1. മരുന്ന് പട്ടി കൾ, ആശു പ്രതി ഉ പ ക ര ണ ങ്ങൾ 
മുത ലായവ തൂക്കം നോക്കി വണ്ടിയിൽ കയറ്റുക 

( നിരക്കുകൾ ക്വിന്റലിന് വെച്ച് കാണിക്കേണ്ടതാണ്). 
2 , കണ്ണൂർ മുനിസിപ്പാലിറ്റി അതിർത്തിക്കുള്ളിൽ റയിൽവേ 

സ്റ്റേഷൻ, വിവിധ പാർസൽ ഓഫീസുകൾ തുടങ്ങിയ 
സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മരുന്ന് പട്ടികൾ, മറ്റ് 
ആശുപ്രതി ഉപകരണങ്ങൾ എന്നിവ ജില്ലാ മെഡിക്കൽ 
ആ ഫീ സി ലേക്ക് സ്വന്തം വാഹനം ഉപയോഗിച്ച് 
ആവശ്യാനുസരണം കൊണ്ടുപോകുക ( നിരക്കുകൾ 

ക്വിന്റലിന് വെച്ച് കാണിക്കേണ്ടതാണ്). 
3 . - മേൽപ്പറഞ്ഞ സാധനങ്ങൾ വാഹ ന ത്തിൽ നിന്നും 

ഇറക്കി തൂക്കം നോക്കി അട്ടിവെക്കുക ( നിരക്കുകൾ 
ക്വിന്റലിന് വെച്ച് കാണിക്കേണ്ടതാണ്. 


ജില്ലാ മെഡിക്കൽ ഓഫീസ് 
(ആരോഗ്യം) , 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ആഫീസർ 

(ആരോഗ്യം) . 


